Regn .No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
KLITV ( N )/ 634/ 2012 -14 


GOVERN 
: 


കേ 


ാർ. 


രള സർക്കി 
WNMENT OF 


TERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th December 2012 
- 2012 ഡിസംബർ 18 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No . 


1 28 


വാല്യം 1 


തിരുവനന്തപുരം, ചൊവ്വ 


27th Agrahayana1934 
1934 അഗ്രഹായനം 27 


നമ്പർ | 


PART III 
Animal Husbandry Department 


TENDER NOTICE 
[ No. XXV/2012 -13 ] 

29th November 2012 . 


No . B -2531 /2012. 


are not transferable. Sale of the tender forms will be 
closed at 3 p . m . on 28 - 12- 2012 . Those who have wish 
to get the tender form by post may sent 500 by M .O . 
which includes cost, taxes, postal charges etc . Cheques , 
Postal Stamps , Demand Drafts etc . will not be accepted 
towards the cost of tender forms. The form will not sent 
by V . P . P . Duplicate forms if required will be issued at 
- 200 and VAT 5 % extra per copy. 

Further details if any can be had from this office on 
all working days during office hours . 


Sealed competitive tenders are invited for entering 
A . M . C . to 38 items of Electrical Equipments to the 
Institute of Animal Health & Veterinary Biologicals , Palode . 

The tender should be superscribed “ Tender 
No. XXV /2012 - 13 A . M . C . to Electrical Equipments ” and 
should be addressed to the Director, Institute of Animal 
Health and Veterinary Biologicals , Palode , Pacha P . O ., 
Thiruvananthapuram , Kerala , Pin - 695 562 . Last date for 
the receipt of the tender is 29 - 12 - 2012 at 11 a . m . Late 
tenders will not be accepted . The tenders will be opened 
at 11 . 30 a .m . on 29 - 12 - 2012 , in the presence of the 
tenderers or their authorised representatives may present 
at that time of opening of tenders . 


- ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച പോസ്റ്റ്, തിരുവനന്തപുരം 
എന്ന സ്ഥാപനത്തിലെ 38 എണ്ണം ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് 
വാർഷിക അറ്റകുറ്റപ്പണി കരാറിൽ ഏർപ്പെടുന്നതിന്മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിന് പുറത്ത് “ദർഘാസ് 
നമ്പർ 25 / 2012 - 13 എ . എം . സി . ടു ഇലക്ട്രിക്കൽ ഐറ്റംസ് 
എന്ന് രേഖപ്പെടുത്തി ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ 
ഹെൽത്ത് ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, പാലോട്, 
പച്ച പോസ്റ്റ്, തിരുവനന്തപുരം, കേരളം, പിൻ - 695 562 എന്ന 
വിലാ സ ത്തിൽ നൽ കേ ണ്ട താ കു ന്നു . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അ വ സാന തീയതി 29 - 12 - 2012 പകൽ 
11 മണിവരെ യാ ണ് . താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 29 - 12 - 2012 പകൽ 11 .30 
മണിക്ക് ബന്ധപ്പെട്ട ദർഘാസുകാരനോ അംഗീകൃത ഏജന്റാ 
പ്രസ്തുത സമയത്ത് ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 


Intending tenderers may apply to the Director, 
Institute of Animal Health and Veterinary Biologicals , 
Palode, Pacha P . 0 ., Thiruvananthapuram , Pin - 695 562 for 
obtaining the prescribed tender form on which the 
tender should be submitted . Application for the tender 
form should be accompanied by a cash remittance of 

400 and VAT 4 % which is the price fixed for a set of 
tender form and which is not refundable. The tender forms 


18th DEC . 2012 ) 


ANIMAL HUSBANDRY DEPARTMENT 


തരേണ്ടതാണ്. ഫോറ വിലയായി ചെക്കുകൾ, ഡിമാന്റ് 
ഡാഫ്റ്റു കൾ, തപാൽ സ്റ്റാമ്പു കൾ മുത ലാ യ വ 
സ്വീകരിക്കുന്നതോ ഫോറം വി . പി. പി . ആയി അയയ്ക്കുന്നതോ 
അല്ല. ദർഘാസ് പ്രമാണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമുള്ളവർ 
പതി ഒന്നിന് 200 - 5 % നികുതിയും അധിക മായി 
നൽകേണ്ടതാകുന്നു . 


-- ദർഘാസ് നൽകാൻ ആഗ്ര ഹി ക്കു ന്ന വർ ദർഘാ സ് 
നൽകേണ്ട പ്രത്യേകമായ ഫോറത്തിന് ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററി നറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച പോസ്റ്റ്, തിരുവനന്തപുരം, 
കേരളം, പിൻ - 695 562 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അപേക്ഷിക്കേണ്ടതാകുന്നു . ഇങ്ങനെയുള്ള അപേക്ഷയോടൊപ്പം 
ഫോറവിലയായി നിശ്ചയിച്ചിട്ടുള്ള 400 - 5 % നികുതിയും 
ചേർത്ത് പണമടച്ചതിന്റെ രസീതുകൂടി ഹാജരാക്കേണ്ടതാകുന്നു . 
ഈ തുക മടക്കി നൽ കു ന്ന തല്ല. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപ്പന 28- 12 - 2012 പകൽ 3 മണിക്ക് നിർത്തൽചെയ്യുന്നതാണ്. 
ദർഘാസ് ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ ഫോറ 
വിലയും നികുതിയും തപാൽ ചാർജ്ജും അടക്കം 500 
മണിഓർ ഡ റായി മേൽപ്പറഞ്ഞ വിലാ സ ത്തിൽ അയച്ചു 


Institute of Animal Health & 
Veterinary Biologicals, 
Palode, Pacha P. O ., 
Thiruvananthapuram. 


(Sd.) 
Director 


